o 
सत्यमेव जयते 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL/ TV (N )/634/ 2015-17 


കേരള സർക്കാർ 
Government of Kerala 

2016 


GOVERNN 


കർ 


രള സർക് 
WMENT OF 


രകാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2016 ഏപ്രിൽ 12 
12th April 2016 

1191 മീനം 30 
30th Meenam 1191 


നമ്പർ 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


1938 ചൈതം23 
23rd Chaithra 1938 


PART III 
Forest Department 

മൂന്നാർ ഡിവിഷൻ 


ഇ - ലേല പരസ്യം 
നമ്പർ എം .12 - 4580 / 2015. 

2016 മാർച്ച് 3. 
- മൂന്നാർ ഡിവിഷനിൽ വിവിധ വനം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതും 1961- ലെ കേരള വനനിയമം 61( എ ) വകുപ്പനുസരിച്ച് 
സർക്കാരിലേക്ക് കണ്ടുകെട്ടിയിട്ടുള്ളതും കേരള വനനിയമം 61 ( എ ) പ്രകാരം കേസ് നടന്നുകൊണ്ടിരിക്കുന്നതും ബഹു . കേരള 

ഹൈക്കോടതിയുടെ എം . എ . സി. എ . 1458 / 08 തീയതി 2 -12 - 2008 വിധിയുടെ അടിസ്ഥാനത്തിലും താഴെ പട്ടികയിൽ ചേർത്തിരിക്കുന്ന 
വാഹനങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതിയിലും അവസ്ഥയിലും ഈ ഓഫീസിൽ വച്ച് 2016 ഏപ്രിൽ 21- ന് ഇ -ഓക്ഷൻ ചെയ് 
വിൽക്കുന്നതായിരിക്കും. MSTC കമ്പനിയിൽ ലേലത്തിനായി രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. 
വിശദവിവരത്തിനായി www. mstcecommerce.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടാതെ 09946473645 , 0471 - 2529137 എന്നീ 
നമ്പരുകളിൽ ബന്ധപ്പെടുക. 

പട്ടിക 


കമ 
നമ്പർ 


വാഹനത്തിന്റെ 
നമ്പരും ഇനവും 

- (2) 


വാഹനത്തിന്റെ എഞ്ചിൻ നമ്പരും നിരതദ്രവ്യം 

ചേസിസ് നമ്പരും 


വാഹനം സൂക്ഷിച്ചിരിക്കുന്ന 

സ്ഥലം 


10 , 000 


497SP21EUQ740427 
357010EUQ815145 


റെയിഞ്ച് ഓഫീസ് 
കോമ്പൗണ്ട്, നേര്യമംഗലം 


10 ,000 


KL - 07K - 4064 
Good Carriage Truck 

KL -05A -3511 
Mahindra & Mahindra Jeep 

KL- 10 - 5186 
Mahindra Goods Carrier Truck 


DR41389 
CJ500D14DR41389 


റെയിഞ്ച് ഓഫീസ് 
കോമ്പൗണ്ട്, അടിമാലി 


10 ,000 


FJ470DS42WDS403795 

S403795 


ഐ . ബി . കോമ്പൗണ്ട്, 

ദേവികുളം 


339 


12th APRIL 2016] 


FOREST DEPARTMENT 


330 


- ( 2) 


( 5 ) 


10 ,000 


GG71C42566 
MAIRC499A71C20677 


ഐ . ബി . കോമ്പൗണ്ട്, 
- ദേവികുളം 


| KL - 37 -2079 
Mahindra Pickup Diesel Jeep 

KL -6A- 833 
Mahindra & Mahindra 

Goods Carrier 


10 , 000 


D400823 
NC640DP4GUDU00823 


സെക്ഷൻ ഓഫീസ് 
കോമ്പൗണ്ട്, ബോഡിമെട്ട് 


10, 000 


- KL -13H - 3346 
Mahindra & Mahindra 
Goods Carrier Truck 


DX56749 
MM950MD2BXDX56749 


റെയിഞ്ച് ഓഫീസ് 
കോമ്പൗണ്ട്, നേര്യമംഗലം 


KRD - 4703 
Mahindra Diesel Jeep 


Not traceable 


5 , 000 


അടിമാലി റെയിഞ്ച് 
ഓഫീസ് കോമ്പൗണ്ട് 


10 , 000 


KL - 7AX- 1802 
| Mahindra Pick- Up Jeep 


6A51F55737 
MAIRD46AA51 F28299 


പൊൻമുടി സെക്ഷൻ 
ഓഫീസ് കോമ്പൗണ്ട്, 

ശാന്തൻപാറ 


5 , 000 


KL -68-440 
- Yamaha 150CC Motor Bike 


മൂന്നാർ റെയിഞ്ച് 
ഓഫീസ് കോമ്പൗണ്ട് 


അഡീ. പിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സം രക്ഷ ണം ), തിരു വ ന ന്ത പുരത്തിന്റെ 26 - 4 - 2015 - ലെ 
പാ ( 9) -18490 / 15 -ാം നമ്പർ കത്ത് പ്രകാരം നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മേൽപ്പറഞ്ഞ വാഹനങ്ങൾ ഇ -ഓക്ഷൻമുഖേന ലേലം 
ചെയ്ത് വിൽക്കുന്നതാണ്. മേൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവയിൽ ഏതെങ്കിലും വാഹനം വിൽക്കാതിരിക്കാനുള്ള 
അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, ദേവികുളത്തിൽ നിക്ഷിപ്തമായിരിക്കും. ലേലം ചെയ്യുന്ന വാഹനത്തിന്റെ പട്ടികയിൽ 
കാണിച്ചിരിക്കുന്ന നിരതദ്രവ്യം ലേലദിവസത്തിന്റെ തൊട്ടുതലേദിവസം വൈകുന്നേരം 5 മണിക്ക് മുമ്പായി അടച്ചിരിക്കണം. ഈ തുക 
MSTC - ക്ക് ഓൺലൈൻമുഖേന അടക്കാവുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുന്ന ആളിന്റെ രജിസ്ട്രേഷൻ നമ്പർ, നിരതദ്രവ്യം 
അടയ്ക്കു മ്പോൾ രേഖപ്പെടുത്തിയിരിക്കണം. രജിസ്റ്റർ ചെയ്ത് നിരതദ്രവ്യം മുൻകൂർ അടയ്ക്കുന്ന ലേലക്കാരന് മാത്രമേ 
വാഹനങ്ങളുടെ ക്രമപ്രകാരമുള്ള ഇ -ഓക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളു. 

വാഹനങ്ങൾ ബന്ധപ്പെട്ട റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ അനുവാദത്തോടുകൂടി ഓഫീസ് സമയത്ത് പരിശോധിക്കാവുന്നതും 
വാഹനത്തിന്റെ ഗുണനിലവാരം കണ്ട് ബോദ്ധ്യപ്പെടാവുന്നതുമാണ്. ലേലത്തിനുശേഷം തത്സംബന്ധമായ യാതൊരു പരാതികളും 
സ്വീകരിക്കുന്നതല്ല . 

- വാഹനത്തിന്റെ ആർ. സി. ബുക്ക് ലഭ്യമല്ലാതായാൽ ലേലക്കാരൻ സ്വന്തം ഉത്തരവാദിത്വത്തിലും ചെലവിലും ഡ്യൂപ്ലിക്കേറ്റ് 
ആർ. സി . ബുക്ക്ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കേണ്ടതാണ്. 

ലേലം സംബന്ധിച്ച് വനംവകുപ്പിൽ നിലവിലുള്ള പൊതു നിയമങ്ങളും മറ്റ് നിബന്ധനകളും ഈ ലേലത്തിന് ബാധക 
മായിരിക്കും. 

ഇ - ഓക്ഷൻ സംബന്ധിച്ച് MSTC പുറപ്പെടുവിച്ചിട്ടുള്ള പൊതുനിയമങ്ങളും നടപടിക്രമങ്ങളും ടി ലേലത്തിന് ബാധകമാണ്. 

വിജ യിയായ ലേലക്കാരൻ ലേല വിലയുടെ 35 % തുക ലേല സ്ഥിരീകരണ അറിയിപ്പ് ലഭിച്ച് 7 ( ഏഴ്) പ്രവൃത്തി 
ദിവസങ്ങൾക്കകം അടയ്ക്കേണ്ടതാണ്. ഈ തുക കേരള സർക്കാരിന്റെ ഇ - ട്രഷറി സംവിധാനം മുഖേന അടയ്ക്കാവുന്നതാണ്. 

- ഇ -ഓക്ഷൻ നിബന്ധനകളിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം), തിരുവനന്തപുരം 
ഏതെങ്കിലും ഭേദഗതിയോ മാറ്റമോ വരുത്തിയാൽ ആയത് ഈ ലേലത്തിന് ബാധകമായിരിക്കുന്നതും ടി വിവരം ലേലത്തിന് മുമ്പ് 
പങ്കെടുക്കുന്നവരെ അറിയിക്കുന്നതുമാണ്. മുകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വാഹനങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തുവാനോ 
മറ്റൊരറിയിപ്പ് കൂടാതെ ലേലം റദ്ദ് ചെയ്യുന്നതിനോ ഉള്ള അധികാരം മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്ത 
മായിരിക്കും. 

ഇ -ഓക്ഷൻ സംബന്ധിച്ച വിശദവിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന മേൽവിലാസങ്ങളിൽ ഇ - മെയിൽ/ ഫോൺ നമ്പർ 
എന്നിവയിൽ ബന്ധപ്പെടാവുന്നതാണ്. 

ഇ - മെയിൽ: dfo - mnr.for @ kerala .gov.in 
ഫോൺ നമ്പർ: ഡി . എഫ്. ഒ . ഓഫീസ്- 04865- 264237 

റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, ദേവികുളം- 8547601337 
റെയിഞ്ച് ഫോറസ്റ്റ്ഓഫീസർ, അടിമാലി- 8547601381 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
മൂന്നാർ ഡിവിഷൻ, 
ദേവികുളം. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


340 


